Reg . No. രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVII 
വാല്യം 57 | 


17th January 2012 
2012 ജനുവരി 17 
27th Pousha 1933 
1933 പൌഷം 27 


2701 Pousha 1933 


3 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


PORT DEPARTMENT 


ലേല ദർഘാസ് പരസ്യം 
നമ്പർ സി2 - 2400/ 2010 . 

2012 ജനുവരി 11. 
തുറമുഖ വകുപ്പിന്റെ വലിയതുറയിലുള്ള ഏകദേശം 
18 മീ . നീളവും 15.5 മീ . വീതിയും ഉള്ള പഴയ കെട്ടിടത്തിന്റെ 
മുന്തിയ ഇനം തടിയിൽ തീർത്തിട്ടുള്ള കട്ടിള, ജനൽ, ഉത്തരം, 
കഴുക്കോൽ, റീപ്പറുകൾ, ഓട് മുതലായവ വിൽക്കുവാനുണ്ട്. 
ഇവ വാങ്ങു വാൻ താൽപര്യമുള്ള വ്യക്തികളിൽ നിന്നും 
സ്ഥാപനങ്ങളിൽനിന്നും ഇതിന്റെ മൊത്തംവില രേഖപ്പെടുത്തിയ 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിക്കുന്നു. 

-- മേൽപ്പറഞ്ഞ വസ്തുക്കൾ 2012 ജനുവരി 20 -ാം തീയതി 
രാവിലെ 11.30 മണിക്ക് പരസ്യമായി ലേലം ചെയ്യുന്നതുമാണ്. 
ലേലത്തിൽപങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ നിരതദ്രവ്യമായി 
- 5, 000 20 - 1- 2012 - ൽ 11. 30 മണിക്ക് മുമ്പായി വലിയതുറ 
പോർട്ട് കൺസർവേറ്ററുടെ ആഫീസിൽ അടച്ച് രസീത് 

കൈപ്പറ്റേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കാത്തവരെ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 

നിരതദ്രവ്യമായ - 5,000 ( അയ്യായിരം രൂപ) തുറമുഖ 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 
ഡി . ഡി . ഉൾപ്പെടെ, മുദ്രണം ചെയ്ത കവറിൽ ഉള്ളടക്കം 
ചെയ്ത ദർഘാസുകൾ ( കവറിന് പുറത്ത്, “ പഴയ കെട്ടിടത്തിന്റെ 


സാധനങ്ങൾ വാങ്ങുന്നതിന് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം) 
2012 ജനുവരി 19 -ാം തീയതി 4 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും വലിയതുറ പോർട്ട് കൺസർവേറ്ററുടെ 
ഓഫീസിൽ സന്നിഹിതരാവുന്ന ലേലം/ കരാറുകാരുടെ 
- സാന്നിദ്ധ്യത്തിൽ ജനുവരി 20 -ാം തീയതി 2 മണിക്ക് 
- തുറക്കുന്നതുമാണ്. ലേലത്തിലോ ദർഘാസിലോ ഏറ്റവും 
കൂടുതൽ തുക രേഖപ്പെടുത്തുന്ന കരാറുകാരൻ പിറ്റേ ദിവസം 
21-1- 2012 രാവിലെ 11 മണിക്ക് മുമ്പായി മുഴുവൻ തുകയും 
നികുതി ഉൾപ്പെടെ ഈ ഓഫീസിൽ അടച്ച് രസീത് 
കൈപ്പറ്റണം. 
-- സാധനങ്ങൾ മുഴുവൻ തുകയും അടച്ച തീയതി മുതൽ 
ഏഴ് ദിവസത്തിനുള്ളിൽ ലിസ്റ്റ് പ്രകാരം അ നുവദിച്ചു 
തന്നിട്ടുള്ള മുഴുവൻ സാധനങ്ങളും വലിയതുറയിലുള്ള 
തുറമുഖ വകുപ്പിന്റെ സ്ഥലത്ത് നിന്നും മാറ്റേണ്ടതാണ്. 
വിശദവിവരങ്ങൾക്ക് ശ്രീ. രവികുമാർ - 9495661159, 0471- 2324842, 
2323871. 


തുറമുഖ കാര്യാലയം, 

ന്യൂ കോർപ്പറേഷൻ ബിൽഡിംഗ്, 
- 5 -ാം നില , പാളയം, 
തിരുവനന്തപുരം. 


(ഒപ്പ്) 
തുറമുഖ ഡയറക്ടർ. 


